Reg. No . രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


K 


s 


കേര 
GOVERNM 


L 


- 


ാർ 


രള സർക്ക 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


13th December 2011 

2011 ഡിസംബർ 13 
22nd Agrahayana 1933 
1933 അഗ്രഹായനം 22 


| 40 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Scheduled Caste Development Department 


ദർഘാസ് പരസ്യം 


നമ്പർ കെ .1 683 / 2011. 


2011 നവംബർ 14 . 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 13 - 12 - 2011, 3 മണി. 


- ദ ർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാ ന തീയ തിയും 
- സമയവും- - 14 - 12 - 2011, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 -12 -2011, 
3 മണി. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
ട്രെയിനിംഗ് ഇൻസ്പെക്ടറാഫീസിൽ നിന്നും കാസർഗോഡ് 
ജില്ലയിലെ നീലേശ്വരം , കോഴിക്കോട് ജില്ലയിലെ തൂണേരി 
എന്നീ ഐ . ടി . സി . കളിൽ പ്ലോട്ടർ എന്ന ഉപകരണം 
വിതരണം നടത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം സീൽ ചെയ്ത 
കവറു ക ളിൽ മത്സ രാടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു കൾ 
പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 

LIST OF ITEM 
Description and Quantity - Ploter HP Design Jet 500 
Mono -42 in Roll Printer (C7770E ), Model Size : 1067 
M . M . Memory : 16 MB Print Technology : HP Thermal 
Inkjet Connectivity: IIEEE 1284 Fast Parallel Port. USB 2.0 
Port - 2 Nos . 


നിബന്ധനകൾ 


പൂരിപ്പിച്ച ടെൻഡർ ഫോമുകൾ ഇൻസ്പെക്ടർ ഓഫ് 
ട്രെയിനിംഗ്, ഉത്തരമേഖല , പട്ടികജാതി വികസന വകു 
പ്പ്, സിവിൽ സ്റ്റേഷൻ, ബി - ബ്ളോക്ക്, 6 -ാം നില , 
കോഴിക്കോട്- 20 എന്ന വിലാസത്തിൽ സമർപ്പിക്കേ 
ണ്ടതും കവറിന് പുറത്ത് ദർഘാസ് പരസ്യ നമ്പരും 
ഏത് സ്ഥാപനത്തിലേക്ക് പ്ലോട്ടർ വിതരണം നടത്തുന്ന 
തിനുള്ള ടെണ്ടർ എന്ന് എഴുതേണ്ടതുമാണ്. ടെണ്ടർ 
ഫോറത്തോടൊപ്പം 100 വിലയുള്ള മുദ്രപത്രത്തിലുള്ള 
പ്രാഥമിക കരാർ ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


അടങ്കൽ തുക - 3, 11,080. 
നിരതദ്രവ്യം - 1 % 


ദർഘാസ് ഫോറത്തിന്റെ വില - 700 . 


2. പട്ടിക ജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി ടെണ്ടർ ഉറപ്പിക്കു 

ന്നതാണ്. 
3. അതാത് ഐ . ടി . സി . ട്രെയിനിംഗ് സൂപ്രണ്ടുമാർ 

പ്ലോട്ടർ വാങ്ങി പരിശോധിച്ച് ഗുണനിലവാരം 
ഉറപ്പ് വരുത്തിയതിനുശേഷം മാത്രമേ സ്വീകരിക്കുക 
യുള്ളൂ. 
4. ടെണ്ടർ ഒറ്റക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ നിര 

സിക്കുവാനോ ഉള്ള അധികാരം പട്ടികജാതി വിക 

സന വകുപ്പ് ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 
5. ദ ർ ഘാസ് ഫോറ ത്തിന്റെ വില യാതൊരു 

കാരണവശാലും തിരിച്ചു നൽകുന്നതല്ല. 
6. ടെണ്ടർ ദിവസം സർക്കാർ അവധി പ്രഖ്യാപി 
ക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ഇതേ സമയത്ത് ടെണ്ടർ നടത്തുന്നതാണ്. 
7 . സർക്കാർ ടെണ്ടറുകൾക്കുള്ള എല്ലാ വ്യവസ്ഥ 

കളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
8 . ദർഘാസ് ഫോറത്തിന്റെ പകർപ്പിന് നിയമാനു 

സൃത വിലയായിരിക്കും. 
9 . സർക്കാർ ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 

പാടുള്ളതല്ല. 
10. ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, ബാങ്ക് 

ഡാഫ്റ്റുകൾ മുതലായവ ടെണ്ടർ ഫോറത്തിന്റെ 
വിലയായി സ്വീകരിക്കുന്നതല്ല. 
11. പൂരിപ്പിച്ച ടെണ്ടർ ഫോറത്തിനോടൊപ്പം സാധന 

ങ്ങളുടെ മൊത്തം വിലയും അതിന്റെ ടാക്സടക്കം 
തുകയുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യം കെട്ടി 

വെയ്ക്കേണ്ടതാണ്. 
12 . ടെണ്ടർ സമർപ്പിക്കുമ്പോൾ EMD Exemption 
ഉള്ളവരാണെങ്കിൽ ഉത്തരവിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പും, അവർക്ക് Exemption അനുവദിച്ചിട്ടുള്ള 
ഉപകരണങ്ങളുടെ ലിസ്റ്റും സാക്ഷ്യപ്പെടുത്തി വച്ചിരി 
ക്കേണ്ടതാണ്. 


ഉത്തരമേഖല , 
കോഴിക്കോട്. 


ട്രെയിനിംഗ് ഇൻസ്പെക്ടർ ( ഇൻചാർജ്ജ്). 


